Governmentof Kerala 
- കേരള സർക്കാർ 

2007 


- Reg . No. രജി. നമ്പർ 
KLTV ( N )/ 12/2006 - 2008 


- 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LII 
വാല്യം 52 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


2nd October 2007 
2007 ഒക്ടോബർ 2 
10th Aswina 1929 
1929 ആശ്വിനം 10 


നമ്പർ 


( പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി 
ദിനത്തിൽ ഇ മ ത സ മ യം ടി നടപടികൾ 
നടത്തപ്പെടുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാററം 
ചെയ്യാൻ പാടുളളതല്ല . നിശ്ചിത സമയപരിധിക്കു 
ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
ദർഘാസിനോടൊപ്പം 50 രൂപയ്ക്കുളള കരള തുള 
പത്രത്തിൽ ഒരു പ്രാഥമിക കരാർ സമർപ്പിക്കേണ്ട 
താകുന്നു . നിരതദ്രവ്യം അസിസ്റ്റൻറ് എക്സി 
ക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ 
ആൻ സ്റേറാഴ്സ്, കുല വകുപ്പ്, കാവനാട്, 
കൊല്ലം- 3 - ൻറ പേരി ൽ ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്നെടുത്ത ബാങ്ക് ഗ്യാരൻറിയം 
ഡിമാൻറ് ( ഡാഫറോ ആയി ദർഘാസിനോടൊപ്പം 
ക്കേണ്ടതും ദർഘാസുകൾ അസ്സൽ ഫാറത്തിൽ 
സമർപ്പിക്കേണ്ടതുമാകുന്നു . 

സാധനവിവരം ഡിപ്പാർട്ടുമെൻറിൻn KET 44038 
ലോറിക്ക് ആവശ്യമായ എഞ്ചിനീയറിംഗ സാധനം 
വിതരണം ചെയ്യൽ, 

നിരതദ്രവ്യ - 1 % 
ദർഘാസം ഫോറത്തിന്റെ വില ; 
അസ്സ ൽ - രൂപ 150 + നികുതി. 

ഡി മാറ് _ രൂപ 100 + നികുതി 
ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്ന 
അവസാന തീയതിയും സമയവും--15 -10 -2007 
ഉച്ചയ്ക്ക് 12 മണി. 

വിതരണ കാലാവധി. 15 ദിവസം, 
നിരതദ്രവ്യ പണമായി - സ്വീകരിക്കുന്നതല്ല . 

കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധി 
സമർപ്പിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധthമായിരിക്കും. 


Ground Water Department 

ദർഘാസ് പരസ്യം 


നമ്പർ 514 2006 ക്യു .എസ്. ഡബ്ല്യ . 

2007 സപ്തംബർ 14, 
- aള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ 
അസിസ്റ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
സെൻട്രൽ വർക്ക്ഷോപ്പ് ആൻറ് സahായ സ് 
കാവനാട്, കൊല്ലം, 3- ന് താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വിതര ണ 
കാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണി ച്ചു . 
കൊളളുന്നു . 15 - 10 -2007 ഉച്ചയ ക്ക് 2 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം 
3 മണിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ 
എഞ്ചിനീയറോ ആa ദേഹം അധികാരപ്പെടുത്തിയ 
( പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാ 
സുകൾ തുറക്കുന്നതാണ്. അന്നേദിവസം അവധിയായി 


- സൻടൽ വർ ഷാപ്പ 
ആൻറ" സ്റേറാഴ സം 
കാവനാട്, കൊല്ലം. 


അസിസ്റ്റൻറ 
എക്സിക്യൂട്ടീവ് 
- എഞ്ചിനീയർ 


